O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 02 


Tuesday , 02th November 2021 


1197 തുലാം 17 


1943 കാർത്തികം 11 


17th Thulam 1197 


11th Karthika 1943 


നമ്പർ 


43 


വാല്യം 10 
Vol . X 


No. 


Part III 


Co - Operation Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


ല 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


159 


ആലപ്പുഴ ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) ടെ നടപടിക്രമം 
[ ഹാജർ : എസ് , ജോസി , ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

. 
നമ്പർ എ.ഇ.എൽ 3349 2018 . 

2021 ആഗസ്റ്റ് 31 . 
വിഷയം :- സഹകരണ വകുപ്പ് സമാപ്തീകരണം --കാവാലം പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം 

( ക്ലിപ്തം ) നമ്പർ എ.984-1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 അനുസരിച്ച് 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


പരാമർശം :-( 1 ) ഈ ഓഫീസിലെ 14-5-2014 -ാം തീയതിയിലെ എച്ച്.എം .2047 2013 -ാം നമ്പർ ഉത്തരവ് . 

( 2 ) ലിക്വിഡേറ്ററുടെ 25-8-2021 - ലെ കെ .53911 -ാം നമ്പർ ഉത്തരവ് . 

( 3 ) കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ടെ 25-8-2021 - ലെ കെ .539 ; 11 -ാം ( 1 ) നമ്പർ കത്ത് . 
കാവാലം പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം ( ക്ലിപ്തം ) നമ്പർ എ 984 - ന്റെ പ്രവർത്തനം 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 ( 3 ) അനുസരിച്ച് അന്തിമമായി സമാപ്തീകരിച്ചുകൊണ്ട് 
പരാമർശം ( 2 ) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്റർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ടി ഉത്തരവ് 
അംഗീകരിച്ചുകൊണ്ട് 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 അനുസരിച്ച് സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് പരാമർശം ( 3 ) പ്രകാരം കുട്ടനാട് 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുന്നു . ഈ സാഹചര്യത്തിൽ 
താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

കാവാലം പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം ( ക്ലിപ്തം ) നമ്പർ എ 984 - ന്റെ രജിസ്ട്രഷൻ 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . സംഘത്തിന്റെ ലഭ്യമായ റിക്കാർഡുകൾ ലിക്വിഡേറ്റർ മൂന്നു വർഷം സൂക്ഷിക്കേണ്ടതും 
അതിനുശേഷം ഈ ഓഫീസിന്റെ അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ് . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
ജനറലിന്റെ കാര്യാലയം , ആലപ്പുഴ . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 


[ ( ഹാജർ : ബി . എസ് . പ്രവീൺ ദാസ് , ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 
നമ്പർ എ.ഇ.എൽ 5416 2018 . 

2020 ഒക്ടോബർ 30 . 
വിഷയം : സഹകരണ വകുപ്പ് -സമാപ്തീകരണം -ചെങ്ങന്നൂർ സെൻട്രൽ എഗ്ഗ് മാർക്കറ്റിംഗ് സഹകരണ 

സംഘം ( ക്ലിപ്തം നമ്പർ 4327-1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 

അനുസരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
പരാമർശം :-( 1 ) ബഹു . സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലെ ജോയിന്റ് രജിസ്ട്രാർ 

( മാർക്കറ്റിംഗ് ) -ന്റെ 5-5-1973 - ലെ M & P ( 2 ) 14189/72 നമ്പർ ഉത്തരവ് . 
( 2 ) ലിക്വിഡേറ്ററുടെ 22-4-2020 - ലെ 502 / 2017 -ാം നമ്പർ ഉത്തരവ് . 

( 3 ) ചെങ്ങന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ടെ 19-10-2020 - ലെ 502 / 2017 -ാം നമ്പർ കത്ത് . 
ചെങ്ങന്നൂർ സെൻട്രൽ എഴ് മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം ) നമ്പർ 4327 - ന്റെ പ്രവർത്തനം 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 ( 3 ) അനുസരിച്ച് അന്തിമമായി സമാപ്തീകരിച്ചുകൊണ്ട് 
പരാമർശം ( 2 ) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്റർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ടി ഉത്തരവ് 
അംഗീകരിച്ചുകൊണ്ട് 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 അനുസരിച്ച് സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് പരാമർശം ( 3 ) പ്രകാരം ചെങ്ങന്നൂർ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുന്നു . ഈ സാഹചര്യത്തിൽ 
താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

ചെങ്ങന്നൂർ സെൻട്രൽ എഗ്ഗ് മാർക്കറ്റിംഗ് സഹകരണ സംഘം ( ക്ലിപ്തം ) നമ്പർ 4327 - ന്റെ രജിസ്ട്രേഷൻ 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . സംഘത്തിന്റെ ലഭ്യമായ റിക്കാർഡുകൾ ലിക്വിഡേറ്റർ മൂന്നു വർഷം സൂക്ഷിക്കേണ്ടതും 
അതിനുശേഷം ഈ ഓഫീസിന്റെ അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ് . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
ജനറലിന്റെ കാര്യാലയം , ആലപ്പുഴ . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


160 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of the powers conferred upon me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society , the particulars which is 
furnished in the Categorical Statements are registered by me today as a Co - operative Society under 
the said Act , on the basis of limited liability and that the bye - laws of the undermentioned Society is 
also hereby registered under the said section . 
No. REG / 2021 / 00005 . 

5th August 2021 . 
Categorical Statements 

( 1 ) 
1. Name and Number of the Society — Iritty Government Employees Co - operative Society 

Limited C2141 . 
2. Date of Registration - 5-8-2021 . 
3. Address — Iritty Government Employees Co - operative Society Limited ( P.O. ) Iritty - 670 703 . 
4. Liability — Limited . 
5. Area of Operation – Iritty Taluk and Maloor , Keezhalloor , Koodali Grama Panchayath of 

Thalassery Taluk , 
6. Main Object - Collect deposit from members and issue loan to others . 
7. Type of Society - Short term / Medium term - Primary ( b ) Employees Credit Societies , 

as per Rule 15-1A ( 3 ) ( b ) . 
8. Authorized Share Capital— * 1,45,00,000 . 

( 1 ) 20000 ‘ A ’ class share of 500 each . 
( 2 ) 20000 ' B ' class share of 100 each . 
( 3 ) 20000 ' C ' class share of 25 each . 

( 4 ) 20000 ' D ' class share of 100 each . 
9. Maximum borrowing power — 150 times of paid up Share Capital + Reserve Fund . 


( 2 ) 


No. REG / 2021 / 00003 . 


10th August 2021 . 


1. Name and Number of the Society - Puzhakkara Vanitha Sahakarana Sangam Limited C2142 . 
2. Date of Registration - 10-8-2021 . 
3. Address - Odakkal P. O. , Aralam , Kannur . 
4. Liability — Limited . 
5. Area of Operation - Ayyankunnu , Aralam , Payam and Muzhakkunnu Grama Panchayath . 
6. Main Object Collect deposit from members and issue loans . 
7. Type of Society — Vanitha Co - operative Societies , Primary - Primary Women Co - operative 

Societies , as per Rule 15-10 ( 1 ) . 
8. Authorized Share Capital — 62,50,000 . 

( 1 ) 10000 ' A ' class share of 250 each . 
( 2 ) 1000 ' B ' class share of 1000 each , 
( 3 ) 5000 C class share of 50 each . 

( 4 ) 10000 ' D ' class share of 250 each . 
9. Maximum borrowing power — 100 times of paid up Share Capital + Reserve Fund . 


YAO 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


161 


( 3 ) 


No. REG / C / 2021 / 00019 . 


6th September 2021 . 


1. Name and Number of the Society - Peringome Area Yuvajana Co - operative Society Ltd C2143 . 
2. Date of Registration — 6-9-2021 . 
3. Address — Peringome P. O. 
4. Liability — Limited . 
5. Area of Operation - Kankol , Alappadamb , Eramam - Kuttoor , Peringome - Vayakkara , 

Cherupuzha Panchayaths . 
6. Main Object - Welfare of Members . 
7. Type of Society — Miscellaneous Societies- ( 3 ) Others as per Rule 15-12 ( 3 ) . 
8. Authorized Share Capital— 1,75,00,000 . 

( 1 ) 60000 ' A ' class share of 250 each . 

( 2 ) 25000 ‘ B ' class share of 100 each . 
9. Maximum borrowing power — 150 times of paid up Share Capital + Reserve Fund . 


Office of the Joint Registrar of 
Co - operative Societies ( General ) , Kannur . 


( Sd . ) 
Joint Registrar ( General ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


TAO 


Digitally signed by Salim A 
Date : 2021.11.02 04:11:11 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


